Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV( N )/ 634/2012 -14 


GOVER 


കയ 


രള സർ 


ാർ. . 


NMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ആഗസ്റ്റ് 26 
26th August 2014 

1190 ചിങ്ങം 10 
10th Chingam 1190 

1936 ഭാദം 4 
4th Bhadra 1936 


Vol . III 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 

നോട്ടീസ് 


| [ കേരള ഭൂ പ രി ഷ് ക രണ നിയ മം - പേ മെന്റ് ഓഫ് 
കോമ്പൻസേ ഷൻ ഫോർ എക്സസ് ലാന്റ് ചട്ടം 14 ( 3 ) 
പ്രകാരം) 
നമ്പർ സി6 - 39649 / 2007 (2 ) . 

2014 ജൂ ലൈ 31. 
കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂവുടമകൾക്കുള്ള 
നഷ്ട പ്രതിഫല ബോണ്ട് അനുവദിച്ചതും കൈപ്പറ്റാത്തതും 
കാലാവധി പൂർത്തിയായതുമായ ചുവടെ കാണിച്ച് ബോണ്ട് 

- ബോണ്ട് നമ്പർ ആ ന്റ് തീയതി - M . S . T . R .005902 , 
2 -11 - 1989 

ഇന്റന്റ് നമ്പർ ആന്റ് തീയതി- 8484 , 2 - 3- 1989 
പേര് - വി . എം . ദാമോദരൻ ബട്ടത്തിരിപ്പാട് 


വണ്ടൂർ വില്ലേജ്, നിലമ്പൂർ താലൂക്ക്, മലപ്പുറം ജില്ല 
എന്നിവർക്ക് അനുവദിച്ചിട്ടുള്ള ത് . കേരള ഭൂപരിഷ്ക രണ് 
നിയമം - പേമെന്റ് ഓഫ് കോമ്പൻസേഷൻ ഫോർ എക്സസ് 
ലാന്റ് ചട്ടം 14 ( 3 ) പ്രകാരം കണ്ടു കെട്ടി ഗവൺമെന്റ് 
ഖജനാവിൽ മുതൽകൂട്ടാൻ ഉദ്ദേശിക്കുന്നതിനാൽ ഇത് സംബ 
ന്ധിച്ച് വല്ല തേർച്ചകളോ, അവകാശവാദങ്ങളോഉള്ളവർ ഈ 
നോട്ടീസ് പരസ്യപ്പെടുത്തിമൂന്ന്മാസത്തിനകം രേഖാമൂലം മലപ്പുറം 
ജില്ലാ കളക്ടറെ അറിയിക്കേണ്ടതും നിശ്ചിത സമയത്തിനകം 
ആയത് ലഭിക്കാത്തപക്ഷം ബോണ്ട്കണ്ടുകെട്ടി ഉത്തരവാകുന്ന 
താണെന്ന വിവരം ബന്ധപ്പെട്ട ഏവരേയും അറിയിക്കുന്നു . 


കളക്ടറേറ്റ്, 
മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


